Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


SOVERNMENT 


ക 


ം 


സം 


OF KERALA 


കേരള ഗസറ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2021 മാർച്ച് 9 
9th March 2021 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


1196 കുംഭം 25 
25th Kumbham 1196 


} 


10 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഫാൽഗുനം 18 
18th Phalguna 1942 


PART III 


Commissionerate of Land Revenue 


9th MARCH 2021 ] 


COMMISSIONERATE OF LAND REVENUE 


1783 


Karunagappally Taluk 


Kottarakkara Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


( 1 ) 


നമ്പർ സി6-987212020 . 


2020 നവംബർ 9 . 


നമ്പർ എ4-14847 2020 . 


2020 നവംബർ 13 . 


കരുനാഗപ്പള്ളി താലൂക്കിൽ കല്ലേലിഭാഗം വില്ലേജിൽ 
കല്ലേലിഭാഗം മുറിയിൽ മീരാ ബംഗ്ലാവിൽ വീട്ടിൽ ഷാഫി , ഇ . എം . 
22-10-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുളളതാണ് . പരേതന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ ഷീജ 
സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ കല്ലേലിഭാഗം വില്ലേജ് 
ആഫീസർ അന്വേഷണം നടത്തിയതിലും അവകാശ വിചാരണ 
നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും ഷാഫി , ഇ . എം . 
22-10-2019 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 


കാട്ടാ ര ത ര താ ലൂ ക്കിൽ കോട്ടു ക്കൽ വില്ലേ ജിൽ 
വയല പി . ഒ . , പടി എത്താറ വയല , 

മുത്തു കോ ണ ത്ത് 
വീട്ടിൽ കെ . മാത 9-8-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ 
പേരിലുള്ള ബാങ്കിടപാടുകൾക്കും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും 
വേണ്ടി ഒ ര വ കാശ സർട്ടിഫിക്കറ്റ് ആവ ശ്യ പ്പെട്ടു കൊണ്ട് 
പരേതന്റെ മകൻ ടിയിൽ ജേക്കബ് കെ . മാത്യു കൊട്ടാരക്കര 
തഹശീൽദാർ മുമ്പാകെ ബോധിപ്പിച്ച അപേക്ഷ യിൻമേൽ 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ 
പരേതന്റെ അവകാശിയായി താഴെ പറയുന്നയാൾ മാത്രമാണു 
ള്ളതെന്നറിയുന്നു . 


ബന്ധം 


1 


ഷീജ 


48 


ഭാര്യ 
മകൾ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


2 


സൈന ഷാഫി 


28 


ബം 


3 


ആസിഫ് മുഹമ്മദ് 


മകൻ 


18 


ജേക്കബ് കെ . മാത 


മകൻ 


20 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
പരേതന്റെ പേരിൽ നിയമാനുസൃത അവകാശികൾ 
മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് കാണിച്ച് ഒരു അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
( പസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 
ക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി 
ക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ ഭാര്യ മരണപ്പെട്ടിട്ടുള്ളതാണ് . പരേതന്റെ നിയമാ 
നുസൃത അവകാശികൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയി 
ട്ടുള്ളവർ മാത്രമാണെന്ന് കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം 
ചെയ്യുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം കൊട്ടാരക്കര 
തഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം സമർപ്പിക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും 
തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ എ4-1484212020 . 


2020 നവംബർ 13 . 


കാട്ടാ ര ക്ക് ര താ ലൂ ക്കിൽ വാളകം വില്ലേ ജിൽ 
അണ്ടൂർ പി . ഒ . , ഐച്ചയിൽ , പുത്തൻ വീട്ടിൽ ബിജു , എൽ . 
12-12-2019 - ൽ മരണപ്പെട്ടുപോയി . പരേതന്റെ പേരിലുള്ള 
ബാങ്കിടപാടുകൾക്കും , മറ്റ് ഇതര ആവശ്യങ്ങൾക്കും വേണ്ടി 
ഒരവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
ടിയിൽ ലില്ലി , വി . കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ പരേതന്റെ അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നറിയുന്നു . 


ബന്ധം 


നമ്പർ സി6-1269 / 2021 . 

2021 ജനുവരി 18 . 
കരുനാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര വില്ലേജിൽ 
കോയിവിള മുറിയിൽ ആൽഫി നിവാസിൽ സജി ജറോൺ 
13-11-2020 - ൽ മരണപ്പെട്ടുപോയിട്ടുളള താ ണ് . പരേ തന്റെ 
പേരിലുള്ള അവകാശ സർട്ടിഫിക്കറ്റിനായി ടി വീട്ടിൽ 
ലൂർദ് മേരി സമർപ്പിച്ചിരുന്ന അപേക്ഷയിൻമേൽ തേവലക്കര 
വില്ലേജാഫീസർ അന്വേഷണം നടത്തിയതിലും അവകാശ 
വിചാരണ നടത്തിയതിലും മരണ സർട്ടിഫിക്കറ്റ് പ്രകാരവും 
സജി ജറോൺ 13-11-2020 - ൽ മരണമടഞ്ഞുവെന്നും പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 
ലൂർദ് മേരി 

ഭാര്യ 
ആൽഫി എൽ , സജി 

മകൻ 
അലൻ എൽ . സജി 

മകൻ 
( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ട് . ഇതിൽ 2 , 3 
കക്ഷികൾ മൈനറും 1 -ാം കക്ഷിയുടെ സംരക്ഷണയിലുമാണ് . 

പരേ തന്റെ നിയ മാ നു സ ത അവ കാശികൾ മേൽ 
വി വ രിച്ച വർ മാത്ര മാണെ ന്ന് കാണിച്ച് ഒരു അവ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള സർക്കാർ ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . കാലാവധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


40 


പേര് 


പരേതനുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


2 


16 


ബം 


3 


9 


1 


ലില്ലി , വി . 


ഭാര്യ 


40 


2 


ലിബിൻ ബിജു 


മകൻ 


11 


ഇതിൽ ക്രമനമ്പർ ( 2 ) മൈനറും കമ നമ്പർ ( 1 ) -ന്റെ 
സംരക്ഷണയിലുമാണ് . പരേതന്റെ നിയമാനുസൃത അവകാശി 
കൾ ഇതിൽ മുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവർ മാത്രമാണെന്ന് 
കാണിച്ച് ഒരവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെ 
ങ്കിലും എന്തെ ങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധം ചെയ്യുന്ന തീയതി മുതൽ 
30 ദിവസത്തിനകം കൊട്ടാരക്കര തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം സമർപ്പിക്കേണ്ടതാണ് . 
കാലാവധി കഴിഞ്ഞും തപാലിലും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
കരുനാഗപ്പള്ളി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


83 


